Reg . No.KL / TV (N )/12 


Government ofKerala 

1981 


RATE 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


5th September 1981 


Vol. XXVI] 


Trivandrum , Saturday, 


[No. 706 


14th Bhadra 1903 


GOVERNMENT OF KERALA 


Labour ( E ) Department 


NOTIFICATION 


G.O. Rt. No. 1153 /81/LBR 


Dated, Trivandrum , 2nd September, 1981. 


S. R. O.No. 1040 /81. - In exercise of the powers conferred by section 7 
of theMinimum Wages Act, 1948 (Central Act 11 of 1948 ), read with section 9 
thereof, the Government of Kerala hereby extend the term of the Minimum 
Wages Advisory Board , appointed under Notification No. G.O. Rt. 1086 /79 / 
L & # dated the 2nd August, 1979 , published as S.R.O. No. 870/79 in the 
Kerala Gazette Extraordinary No. 549 dated the 2nd August, 1979 , for 
advising the Government generally in the matter of fixing and revising 
minimum rates of wages, from the 1st day of September, 1981, till the 
reconstitution of a new Board . 


By order of the Governor, 


C. P. NAIR , 
Special Secretary. 


33/3449 /MC. 


Explanatory Note 
( This does not form part of the notification but is intended to indicate 
its general purport). 

The term of the Minimum Wages Advisory Board constituted vide 
G.O. Rt. 1086 / 79/ L & H dated 2-8-1979 , expired on 31-8-1981 vide G.O. Rt. 
No. 963/81/LBR dated 3-8-1981. Government have now decided to 
extend the term , till a new Board is reconstituted . 

This notification is intended to achieve the above object. 


PRINTED AND PUBLISHED BY THE S.G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1981 


Reg . No. Kk 


KERALA GAZETTE 

EXTRAORDINARY 
POLISHED BY AUTHORITY 


5th September 1981 
Vol. XXVI] Trivandrum , Saturday, 

- [ No. 705 
14th Bhadra 1903 (Saka) 


കേരള സർക്കാർ 
പൊതുമരാമത്ത് ( ഡി ) വകുപ്പ് 

വിജ്ഞാപനം 
നമ്പർ 36714/ ഡി 1 | 81 | പൊ , മ , വ , തിരുവനന്തപുരം1981 ആഗസ്റ്റ് 27, 

1961- ലെ കേരള ഗവൺമെന്റ് സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 21 
ആക്ററ്) 258 -ാം വകുപ്പിലെ 1 -ാം ഉപവകുപ്പു പ്രകാരം കേരള സർക്കാ 
ഇതോട° ചേർത്തിട്ടുളള പട്ടികയിൽ പറഞ്ഞിട്ടുളളതും No.1641 1/D1/73 /Pw 
dated 11-5-1973 അസാധാരണ ഗസററിലെ 412 -ാം നമ്പരിൽ പ്രസിദ്ധപ്പെ 
ടുത്തിയ പ്രസ്തുത ആക്റ് ( പ്രകാരം 1980 ജൂൺ 23 -ാം തീയ തിയിലെ 
No.26758/D1 /80/ P.W . എന്ന വിജ്ഞാപനം പുറപ്പെടുവിച്ചുകൊണ്ട് കൊല്ല 
നാഷണൽ ഹൈവേ ലാൻറ് അക്വിസിഷൻ സ്പെഷ്യൽ തഹശീൽദാ 
ചുവടെ ചേർക്കുന്ന പട്ടികയിൽ പറഞ്ഞിട്ടുളള സ്ഥലമെടുപ്പ് നടപടിക 
ആരംഭിച്ചിട്ടുളളതുമായ ഭൂമി പുറമ്പോക്ക്ആണെന്ന് കണ്ടതിനാൽ ഇതിനാൽ 
റദ്ദു ചെയ്തിരിക്കുന്നു . 


പട്ടിക 


താലൂക്ക്- കൊല്ല 


ജില്ല - കൊല്ലം 


വില്ലേജ_ആദിച്ചനല്ലൂർ 


33 /3443/ V . 


2 


വിവരണം = N. H , പുറമ്പോക്ക 
സർവ്വേ നമ്പർ 


153,33 
15343 
153144 
153145 
15346 
153147 
153/48 


വിസ്തീർണ്ണം 
ആർ സ്ക്വ , മി . 

2 50 
0 10 
0 05 
" 0 46 
0 . 20 
0 12 
0 31 


വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം സൂചി 
പ്പിക്കുന്നതിന് ഉദ്ദേശിച്ചുളളതാണ്) , സർവ്വേ, സബ് ഡിവിഷൻ റീസർവ്വേ 
നടത്തുന്നതിന് മുമ്പാണ് സംയുക്ത വിജ്ഞാപനം പരസ്യം ചെയ്തത്. 
റീസർവേ പൂർ ത്തിയായതോടെ മേൽപറ ഞ്ഞ സർവ്വേ നമ്പരിലുളള ടി സബ് 
ഡിവിഷനിലുളള 

സ്ഥലം പുറമ്പോക്കാണെന്നും, വിലയ്ക്കെടുക്കേണ്ട 
സ്ഥലത്തിന്റെ പരിധിക്കകത്തു വരുന്നതല്ലെന്നുംകണ്ടു . അതുകൊണ്ടാണ് 
ഈ ക്യാൻസലേഷൻ വിജ്ഞാപനം. 


ഗവർണ്ണരുടെ ഉത്തരവുപകാരം, 

പി , സൗമിനി, 
ജോയിൻറ് സെകട്ടറി. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM, 1981 . 


